Kerala Gazette No. 8 dated 24th February 2009 . 
PART III 


PUBLIC WORKS DEPARTMENT 


PRE -QUALIFICATION TENDER NOTICE 
No. DB- 15 -6664/ 2008 . | 16th January 2009. 

The tenders for pre -qualification and execution of the 
following work pre - qualified for financially sound and well 
experienced Registered ‘ A ’ Class contractors/Firms of 
Kerala Public Works/ Irrigation Department who have 
successfully completed at least one simple work costing 
more than 40 % ( forty percentage ) of the estimate P.A . C . of 
work during the last five years . The application for tender 
schedule should supported by certificate of prior 
experience in work as mentioned above obtained from 
agreement authority and tender schedule will be issued 
only to those who satisfy this condition . Necessary 
certificate in this effect shall be produced from the officers 
concerned not below the rank of Executive Engineer. 
Tenders should be submitted so as to reach the 
undersigned on or before date and time prescribed for the 
work as below by Registered Post / Speed Post. The 
receipt in form T . R .5 towards the purchase of tender 
schedule should be enclosed along the tender documents. 
Tender by courier service will not be accepted . 

Tender No. 34/ SESC/2008-09 . 

Name of work - Roads Division, Kollam -Improvements 
to Pathanapuram Eanath Road from 0/00 to 12 /00 Km . 

Estimate P. A . C . - Rs. 1,12,76,381 . 

Nature of work — Side protective work , culvert 
extension and improvements of the road . 

E . M. D -Rs. 50,000 . 

Cost of tender documents — Rs. 17 ,000 + VAT @ 
12. 5 %. 

Date and time of sale of tender documents — 19 - 2 -2009 
to 25- 2- 2009 upto 3 p . m . 

Last date and time of receipt of tender - 28 - 2 - 2009 
upto 4 p .m . 

- Date and time of opening tender - 28 - 2- 2009 at 
4 .30 p . m . 

Time of completion — 9 months. 

All the conditions prevailing in the department 
regarding tender pre - qualification are applicable to this 
tender also . Further details, if required can be had from 
this office during working hours. 


ഈ പ്രവൃത്തിയുടെ 40 %- ൽ കുറയാത്ത തുകയ്ക്കുള്ള സമാന 
മായ ഏതെങ്കിലും ഒരു പണി ( ഒറ്റ പണി) കഴിഞ്ഞ 
അഞ്ചുവർഷത്തിനകം ചെയ്തുതീർത്തിട്ടുള്ളവരുമായ " എ ക്ലാസ് 
കരാറുകാരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മുൻ യോഗ്യതാ 
നിർണ്ണയത്തിനും പ്രവൃത്തിയേറ്റെടുത്ത് നടത്തുന്നതിനുമുള്ള 
ദർഘാസുകൾ പ്രത്യേകം മുദ്രവെച്ച കവറുകളിൽ രജിസ്ട്രേഡ് 
തപാൽ/ സ്പീഡ് പോസ്റ്റ് മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . 
- ടെണ്ടർ പ്രമാണം വാങ്ങുമ്പോൾ ലഭിക്കുന്ന ഫോറം ടി . ആർ. 
5 പ്രകാരമുള്ള രസീത് ടെണ്ടറിനോടൊപ്പം ഉൾക്കൊള്ളിക്കേണ്ട 
താണ്. പ്രസ്തുത പണിയുടെ 40 ശതമാനത്തിൽ കുറയാ 
ത്തതും സമാനസ്വഭാവമുള്ളതുമായ പണികൾക്ക് എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യ റുടെ സർട്ടി ഫിക്ക ററ് ഷ ഡ ളി നൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറ ങ്ങ ൾ താഴെ ഒപ്പിട്ടി രി ക്കുന്ന 
ഉദ്യോഗസ്ഥന്റെഓഫീസിൽ നിന്നും താഴെപ്പറയുന്ന പ്രവൃത്തി 
ദിവസങ്ങളിൽ 4,000 രൂപയും മൂല്യവർദ്ധിത നികുതിയും അടച്ച് 
അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . അപേക്ഷ യോ ടൊപ്പം 
മുൻപരിചയം സംബന്ധിച്ച എഗ്രിമെന്റ് അധികാരികളുടെ 
സർട്ടിഫിക്കററ് കൂടി ഹാജരാക്കിയാൽ മാത്രമേ ദർഘാസ് 
വിതരണം ചെയ്യുകയുള്ളു. പൂരിപ്പിച്ച ടെണ്ടറുകൾ നിശ്ചയിക്കപ്പെട്ട 
തീയതിക്കും സമയത്തിനും മുൻപായി രജിസ്ട്രേഡ് പോസ്റ്റിലോ 
സ്പീഡ് പോസ്റ്റിലോ ലഭിക്കേണ്ടതാണ്. കൊറിയറിൽ ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

ദർഘാസ് നമ്പർ 34 /എസ്. ഇ . എസ്. സി./2008 -09. 

പ്രവൃത്തിയുടെ പേര് - റോഡ്സ് ഡിവിഷൻ, കൊല്ലം 
പത്തനാപുരം ഏനാത്ത് റോഡ് 0/ 00 മുതൽ 12 / 00 കി . മീ . വരെ 
അഭിവൃദ്ധിപ്പെടുത്തൽ. 

അടങ്കൽ തുക രൂപ 1, 12 ,76, 381. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 17,000 + വാറ്റ് @ 12.5 %. 

പണിയുടെ വിശദാംശങ്ങൾ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് 
കലുങ്ക് വലുതാക്കി റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ. 

നിരതദ്രവ്യം രൂപ 50 ,000. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
19 - 2- 2009 മുതൽ 25 - 2- 2009, 3 മണിവരെ. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 28 - 2 -2009, 4 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28- 2-2009, 
4. 30 മണി. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 9 മാസം 

പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് പരിഗണനയ്ക്കുള്ള 
മറ്റു അ നു ബന്ധ നിയ മ ങ്ങൾ ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. 

( Sd .) 
Roads and Bridges 

Superintending Engineer 
South Circle, 

( For and on behalf of the 
Thiruvananthapuram . 

Governor of Kerala ). 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, നിരത്തുകളും പാലങ്ങളും 
ദക്ഷിണമേഖല , തിരുവനന്തപുരം ചുവടെ ചേർത്തിരിക്കുന്ന 
പ്രവൃത്തിക്ക് പരിചയസമ്പന്നരും സാമ്പത്തികശേഷിയുള്ളവരും 


Gaz. No. 8/ 2009/DTP (PWD ) . 


ദർഘാസ് പരസ്യം 


- (2) 


( 3) 


നമ്പർ ഡി2 . 101/ 2008 - 09. 


2009 ഫെബ്രുവരി 4. 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ബിൽഡിംഗ്സ് സബ്ഡിവിഷൻ, തിരുവല്ല താഴെ 
പ റ യു ന്ന പവ്യ ത്തി ക്ക് പൊതു മ രാ മത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാരിൽ നിന്നും മുദ്രവെച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറം 4 -3 - 2009 ഉച്ചയ്ക്ക് ഒരു 
മണിവരെ കൊടുക്കുന്നതാണ്. അന്നേ ദിവസം തന്നെ വൈകിട്ട് 
4 മണി വരെ സ്വീകരിക്കുന്നതും 4.30- ന് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും രേഖപ്പെടുത്തിയ മുദ്രവെച്ച കവറുകളി 
ലായിരിക്കണം ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. ദർഘാസുകൾ 
സ്വീകരിക്കു വാൻ നിശ്ചയിച്ചിരിക്കുന്ന അവസാന ദിവസം 
അവധി ആയാൽ തൊട്ടടുത്ത ദിവസം നാലു മണി വരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും 4.30 - ന് തുറക്കുന്നതുമാണ്. 
ദർഘാസിന്റെ കാലാവധി സ്വീകരിക്കുന്ന തീയതി മുതൽ നാലു 
മാസമായിരിക്കും. 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 65 / എന്ന ഇടി/ 2008 - 09 - മല്ലപ്പള്ളി മിനി സിവിൽ 
സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സബ് ട്രഷറി ആഫീസിന്റെയും 
അതിനോട് ചേർന്നുള്ള ട്രോങ്ങ് റൂമിന്റെയും അത്യാവശ്യ 
പണികൾ - രൂപ് 3 ,00, 000 . 


26 / ഇഇ / 2008 - 09 - ചേർത്തല പള്ളിപ്പുറം 
ഐ . എച്ച്. ആർ. ഡി. എഞ്ചിനീയറിംഗ് 
കോളേജിലെ കളിസ്ഥലത്ത് സംരക്ഷണ 
ഭിത്തി, സ്റ്റെപ്പ്, റോഡ് എന്നിവയുടെ 
നിർമ്മാണം - രൂപ 5,60, 000 

14 ,000 
27/ ഇe/ 2008 - 09 - ചേർത്തല പള്ളിപ്പുറം 

ഐ . എച്ച്. ആർ. ഡി. ടെക്നിക്കൽ 
ഹയർ സെക്കന്ററി സ്കൂളിൽ അഡ്മിനി 

ട്രേറ്റീവ് ബ്ലോക്ക് കെട്ടിട നിർമ്മാണം - 
രൂപ് 13 ,00,000 

32,500 
28 / ഇഇ /2008 -09 - ചേർത്തല പള്ളിപ്പുറം 
ഐ . എച്ച്. ആർ. ഡി . എഞ്ചിനീയറിംഗ് 
കോളേജിൽ സ്ത്രീകൾക്കും പുരുഷൻമാർ 
ക്കുമായി രണ്ട് ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ 
നിർമ്മാണം - രൂപ 7,15,000 

17 , 900 
ദർഘാസ് പ്രമാണത്തിന്റെ വില - കമനമ്പർ 1- ന് 
രൂപ 1, 200 + വി . നി ., ക്രമനമ്പർ 2 - ന് രൂപ 1, 100 + വി. നി .. 
കമ നമ്പർ 3 - ന് രൂപ 2 , 000 + വി . നി ., കമനമ്പർ 4 - ന് 
രൂപ 1,500 + വി. നി. 

നിർമ്മാണ കാലാ വധി - കമ നമ്പർ 1 - നും 2 - നും 
3 മാസം, കമ നമ്പർ 3 - ന് 6 മാസം, കമ നമ്പർ 4 - ന് 
4 മാസം. 

- കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 1- ന് എ , ബി, സി, 
ഡി ക്ലാസ്, മറ്റുള്ളവയ്ക്ക് എ , ബി, സി ക്ലാസ്. 

-- പൊതു മ രാ മത്ത് വകുപ്പിന്റെ നില വിലുള്ള എല്ലാ 
നിയമങ്ങളും ഇതിനും ബാധകമാണ്. 


നിരതദ്രവ്യം- രൂപ 7,500. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 600 + 12.5 % വാറ്റ്. 
കാലാവധി 3 മാസം. 
കരാറുകാരുടെ ക്ലാസ് " എ മുതൽ “ ഡി വരെ. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ആലപ്പുഴ. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിട വിഭാഗം, തിരുവല്ല. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 

[26/എ ഇ2008 -09 ] 
നമ്പർ ഡിബി- 534/ 05. 

2009 ഫെബ്രുവരി 6. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ബി / പൊതുവായത്/ 200/ 86 / ഇ . ഇ . 


2009 ഫെബ്രുവരി 12 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കെട്ടിട വിഭാഗം, ആലപ്പുഴ താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 
5 -3 - 2009 വൈകുന്നേരം 4 മണിവരെ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . അന്നേ ദിവസം വൈകുന്നേരം 4.30 - ന് ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോദർഘാസുകൾ 
തുറക്കുന്നതാണ്. 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട വിഭാഗം സബ് ഡിവിഷൻ, കോട്ടയം 
താഴെപറയുന്ന പ്രവൃത്തികൾക്ക് താഴെ പറയുന്ന തീയതിയിൽ 
വൈകുന്നേരം നാലുമണിവരെ അംഗീകൃത കരാറുകാരിൽ 
നിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊളളന്നു . 

ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ 

പേരും അടങ്കൽ തുകയും രൂപ് 


- (2 ) 


ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ - പേരും അടങ്കൽതുകയും 

രൂപ് 


- ( 1) 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
1 178/ എ . ഇ . ഇ ./ 2008 - 09- സിവിൽ സ്റ്റേഷൻ 

കോട്ടയം പി . ഡബ്യൂ . ഡി. ഓഫീസിന്റെ ചോർച്ച 
മാറ്റുക രൂപ് 3, 00,000 


7 ,500 


25/ ഇള/ 2008 - 09 - ചേർത്തല പള്ളിപ്പുറം 
ഐ . എച്ച്. ആർ. ഡി. എഞ്ചിനീയറിംഗ് 
കോളേജിലെ ലബോറട്ടറി ബ്ലോക്കിന്റെ 
പുനരുദ്ധാരണം - രൂപ 5,80,000 


ഷെഡ് 


2 179/ എ . ഇ . ഇ ./ 2008 - 09 - വെഹിക്കിൾ 

നിർമ്മിക്കുക - രൂപ് 1, 50,000 


3 ,750 


14 ,500 


(1) 


- (2) 


3 180/ എ . ഇ . ഇ ./ 2008 - 09 - ഗവൺമെന്റ് നേഴ്സിംഗ് 
സ്കൂൾ, കോട്ടയം അത്യാവശ്യ പണികൾ - 
രൂപ 1,00, 000 


2 ,500 


5 ,000 


വാർഷിക അറ്റകുറ്റപ്പണികൾ 2008 - 09 
4 181 / എ . ഇ . ഇ ./ 2008 -09 - സബ് ജയിൽ, കോട്ടയം - 

രൂപ 1,50 ,000 


20 197/ എ . ഇ . ഇ ./2008- 09 - ജി. ഒ. ക്വാർട്ടേഴ്സ് - മലങ്കര 

ഡി - 4 മുതൽ ഡി - 10 വരെ കൂടുതൽ സൗകര്യ 

ങ്ങൾ ഏർപ്പെടുത്തുക - രൂപ 2,00,000 
21 198 / എ . ഇ . ഇ ./ 2008- 09 - ഗസ്റ്റ് ഹൗസ്, നാട്ടകം - 

മേൽക്കൂരയുടെ സൈഡ് മെഷ് വച്ചടയ്ക്കുകയും 

പൈപ്പ്ലൈൻ, സിവർ ലൈൻ ഇവയുടെ 
അറ്റകുറ്റപണികളും ചെയ്യുക - രൂപ 3,00,000 


3 , 750 


7 ,500 


5 182/ എ . ഇ . ഇ ./ 2008 -09 - ഗവൺമെന്റ് നേഴ്സിംഗ് 
-- സ്കൂ ൾ , കോട്ടയം - രൂപ 2 ,40, 000 


6, 000 


ട്രഷറി, കോട്ടയം - 


6 183 / എ . ഇ . ഇ ./ 2008 - 09 സബ് 

രൂപ് 1,00,000 


- ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 2, 3, 4, 6, 
12, 15, 20 ഇവയ്ക്ക് രൂപ 400 + വി . നി ., ക്രമനമ്പർ 5 - ന് രൂപ 
500 + വി . നി ., മറ്റുള്ളവയ്ക്ക് രൂപ 600 + വി . നി . 


2,500 


സ്റ്റേഷൻ, 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി- - 5 - 3 -2009. 


7 184/ എ . ഇ . ഇ . / 2 0 08 - 09 - ഫ യ ർ 

കോട്ടയം - രൂപ് 3,00,000 


7 ,500 


കാലാവധി - 3 മാസം. 


7 , 500 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
8 185 / എ . ഇ . ഇ . | 2008 - 09 - സിവിൽ സ്റ്റേഷൻ, 

കോട്ടയം-മൃഗ സം രക്ഷണ വകുപ്പ് കെട്ടിടം 
ചോർച്ച് മാറ്റുക - രൂപ് 3,00,000 
9 186/ എ . ഇ . ഇ ./ 2008- 09 ഡിസ്ട്രിക്റ്റ് രജിസ്ട്രാർ 

ഓഫീസിന്റെ ചോർച്ച് മാറ്റുക -രൂപ 3,00,000 
10 187 / എ . ഇ . ഇ . 2008 -09 - റസ്റ്റ് ഹൗസ്, കോട്ടയം 

ഫർണിച്ചർ റിപ്പയറിംഗ്- ജലസംഭരണ ജോലികൾ - 
രൂപ 3,00,000 


ദർഘാസ് ( പമാ ണ ങ്ങളും മറ്റു വിവ ര ങ്ങളും ഈ 
ആഫീസിൽനിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ദർഘാസ് 
ദിവസം 1 മണിവ രെയും ലഭിക്കു ന്ന താ ണ് . ദർഘാസ് 
സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ 
നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും അന്വേഷിച്ച് അറിയാ 
വുന്നതാണ്. 


7 , 500 


7 ,500 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കെട്ടിട വിഭാഗം സബ് ഡിവിഷൻ, എഞ്ചിനീയർ. 
കോട്ടയം. 


7 , 500 


5, 000 


11 188 / എ . ഇ . ഇ . / 2008 - 09 - എ . ആർ. ക്യാമ്പ്, 

കോട്ടയം - വാട്ടർ ടാങ്ക്, ചുറ്റുമതിൽ ഇവയുടെ 

നിർമ്മാണം - രൂപ 3,00 ,000 
12 189/ എ . ഇ . ഇ . 2008 - 09 - ഗസ്റ്റ്ഹൗസ്, നാട്ടകം 

കിണറിന് കവർ ഉണ്ടാക്കുക, മറ്റ് അത്യാവശ്യ 

പണികളും ചെയ്യുക - രൂപ 2,00 ,000 
13 190/ എ . ഇ . ഇ ./ 2008- 09 - എ . ആർ. ക്യാമ്പ്, 

കോട്ടയം- ആർമർ ഷോപ്പിനുവേണ്ടി ഒരു മുറി 
- പണിയുക - രൂപ 3 ,00 ,000 
14 191| എ . ഇ . ഇ ./ 2008 - 09 - ജി . ഒ . ക്വാർട്ടേഴ്സ് - 
- മല ങ്കര എ 2 ക്വാർട്ടേഴ്സിലെ അത്യാവശ്യ 

പണികൾ - രൂപ 3,00,000 
15 192 / എ . ഇ . ഇ ./ 2008 - 09 - ജി . ഒ . ക്വാർട്ടേഴ്സ് - 

മലങ്കര ഡി 15 രൂപ 1,50, 000 


7 ,500 


ലേലപ്പരസ്യം 
നമ്പർ എ1-എസ്. ആർ./ 2008. 

2009 ഫെബ്രുവരി 7 . 
- അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പി. ഡബ്ലു . ഡി. 
റോഡ്സ് വിഭാഗം, പാലാ താഴെ വിവരിക്കുന്ന വൃക്ഷങ്ങൾ 
അതാത് സ്ഥല ത്തു വച്ച് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റുദ്യോഗ 
സ്ഥനോ പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിന് മുമ്പായി താഴെപ്പറയുന്ന 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. കൂടുതൽ തുകയ്ക്ക് 
വിളിക്കുന്നയാൾ ലേലത്തുകയും നിയമാനുസൃത വില്പന 
നികുതിയും അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ 
നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ കൊടുക്കുന്നതുമാണ്. 


7,500 


3,750 


ലേലസ്ഥലം 


ക്രമ സബ്ഡിവിഷൻ 
നമ്പർ എസ്.ആർ. ഇനവിവരം 

നമ്പർ 
1 - 3 / 2008 - 09 വിവിധയിനം 

മരങ്ങൾ 


7 , 500 


16 193 | എ . ഇ . ഇ . 2008 - 09 - സിവിൽ സ്റ്റേഷൻ, 

കോട്ട യം - സെയിൽസ് ടാക്സ് അപ്പലേറ്റ് 
അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസ് 

ചോർച്ച് മാറ്റുക - രൂപ 3,00,000 
17 194 / എ . ഇ . ഇ ./ 2008 - 09 - ഈ സ്റ്റ് പോലീസ് 

ക്വാർട്ടേഴ്സ് , കോട്ടയം - ജി - 12 , ജി - 13 , ജി - 14, 

ജി - 15, ജി -16 രൂപ 3,00,000 
18 195 / എ . ഇ . ഇ ./ 2008- 09 - വെസ്റ്റ് പോലീസ് 

ക്വാർട്ടേഴ്സ്, കോട്ടയം - എഫ്- 24, to എഫ്- 29 - 

രൂപ 3,00, 000 
19 196/ എ . ഇ . ഇ ./2008 -09 വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ, 
- കോട്ടയം - കാന്റീൻ കെട്ടിടത്തിന്റെ അത്യാവശ്യ 
പണികൾ - രൂപ 3,00,000 


7 , 500 


2 


പാലാ - രാമപുരം 
റോഡിൽ 
ചെ . 3 / 500 മുതൽ 
5 / 00 കി . മീ . വരെ 
- ടി 
ചെ . 5 / 500 കി . മീ . 
- ടി . 
ചെ . 5 / 600 കി . മീ . 


4 / 2008 - 09 


7 , 500 


5 /2008 - 09 


6/ 2008 - 09 


7 ,500 


ചെ . 7/ 00 മുതൽ 
7 / 500 കി . മീ . വരെ 


നിരതദ്രവ്യം ക്രമനമ്പർ 1- നും 3 - നും രൂപ 500, ക്രമനമ്പർ 
2 - ന് രൂപ 900, കമനമ്പർ 4 - ന് രൂപ 300. 


- (2) 


- ലേല ത്തീ യ തിയും സ മ യ വും - കമ ന മ്പർ 1 - ന് 
27 - 2 - 2009 , രാവിലെ 10. 30 മണി, ക്രമനമ്പർ 2 - ന് 27 - 2 - 2009 
പകൽ 11 മണി, ക്രമനമ്പർ 3 - ന് 27 - 2 - 2009 പകൽ 11.30 മണി, 
ക്രമനമ്പർ 4 - ന് 27 - 2 - 2009 ഉച്ചയ്ക്ക് 12 മണി. 


7 ,500 


ലേല ത്തിനും 


സർക്കാർ ലേല വ്യ വ സ്ഥ കൾ ഈ 
ബാധകമായിരിക്കും. 


കൂടു തൽ വിവ ര ങ്ങ ൾ ഈ ഓഫീസിൽ നിന്നോ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, റോഡ്സ് ഡിവിഷൻ, 
പാലാ ഓഫീസിൽ നിന്നോ അറിയാവുന്നതാണ്. ക്വട്ടേഷനുകളും 
സ്വീകരിക്കുന്നതാണ്. 


5, 000 


6 155 / 2008 -09 - ഗവ: ഗസ്റ്റ്ഹൗസ്, പീരുമേട് - 

മെയിൻ ബ്ലോക്കിന്റെ നവീകരണവും അനൈക്സ് 
ബിൽഡിംഗിൽ ടോയ്ലെറ്റ് നിർമ്മാണവും 

പ യിന്റിംഗും മറ്റിതര വേല കളും 
രൂപ് 3,00,000 
7 15 6 / 2 0 0 8 - 09 - ആ ർ . ഡി . ക്വാർട്ടേഴ്സ് 

പി . പി . X /418 & 417 ( പഴയ നമ്പർ) ചുറ്റു 
മതിൽ നിർമ്മാണവും മറ്റും ( ജയിൽ സൂപ്രണ്ട് 

ക്വാർട്ടേഴ്സിനു സമീപം ) - രൂപ 2,00,000 
8 157 / 2008 - 09 - പി . ഡബ്ല . ഡി . ക്ലാർക്ക് 

ക്വാർട്ടേഴ്സ്, കുമളി - നവീകരണ വേലകളും 
മറ്റും - രൂപ 2,00, 000 
9 158 / 2008 - 09 - പി . ഡബ്ലു . ഡി . ഐ . ബി . 

തേക്കടി- അനക്സസ് ബിൽഡിംഗിന്റെ 
നവീകരണ വേലകളും മറ്റും - - രൂപ 3,00,000 
10 159 /2008- 09 - പി . ഡബ്ലു . ഡി . ക്വാർട്ടേഴ്സ് , 

കുമളി ( ലൈൻ ആന്റ് ഓവർസിയേഴ്സ്) 
നവീകരണ വേലകളും മറ്റും രൂപ 3,00,000 


5 ,000 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
റോഡ്സ് സബ് ഡിവിഷൻ, 
പാലാ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


7 , 500 


ദർഘാസ് പരസ്യം 


7 ,500 


11 160 / 2008 - 09 - ഗവ . പോളിടെൿനിക്, കുമളി 
മുളളുവേലിയിട്ട് അതിർത്തി സംരക്ഷിക്കൽ 
( പഴയ കെട്ടിടത്തിനു സമീപം ) - രൂപ 3,00,000 


7 ,500 


നമ്പർ ഡി ബി - 242 / 92. 

2009 ഫെബ്രുവരി 5. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, പീരുമേട് 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ 
നിന്നും മൽസരസ്വഭാവമുളള ദർഘാസുകൾ മുദ്രവച്ച കവറു 
കളിൽ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാ സു കൾ 3 - 3 - 2009 
വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതും 4.30 - ന് ഹാജരാ 
യിട്ടു ളള കരാ റു കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 

ദർഘാസ് നമ്പരും 
ക്രമ 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

- രൂപ് 
അടങ്കൽ തുകയും 


12 161 / 2008 - 09 ടി ( പഴയ കെട്ടിടത്തിനു 

സമീപം) മഴ വെളള സംഭരണിയുടെ 
നിർമ്മാണവും മറ്റും -- രൂപ 3,00,000 


7 ,500 


ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 5 , 7 , 8 
ഇവയ്ക്ക് രൂപ 400 + വി. നി., മറ്റുളളവയ്ക്ക് രൂപ 600 + വി . നി. 

- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 5 - ന് 45 
ദിവസം, കമനമ്പർ 7 , 8 ഇവയ്ക്ക് 2 മാസം, മറ്റുള്ളവയ്ക്ക് 
3 മാസം. 


(1) 


( 2 ) 


- ദർഘാസ് ഫോറങ്ങളും മറ്റ് വിവരങ്ങളും ഈ ആഫീ 
സിൽ നിന്നും രേഖാമൂലം അപേക്ഷിച്ചാൽ ദർഘാസ് ദിവസം 
പകൽ 1 മണി വരെ ലഭിക്കു ന്ന താ ണ്. പൊതു മരാമത്തു 
വകുപ്പിൽ നിലവിലുളള എല്ലാ നിയമങ്ങളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


7 ,500 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- (ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, എഞ്ചിനീയർ. 
പീരുമേട്. 


7 ,500 


3 


150 / 2 0 08 - 09 - എ . എച്ച്. ആർ. ഡി . 
കുട്ടിക്കാനം- പെൺകുട്ടികൾക്കുള്ള ടോയ്ലറ്റ് 

ബ്ലോക്കിന്റെ നിർമ്മാ ണവും മറ്റും 
- രൂപ് 2 , 10 , 000 
2 151/ 2008 - 09 - മിനി സിവിൽ സ്റ്റേഷൻ, 

പീരുമേട് - മുൻവശത്ത് നിന്നും പുറകു 
വശത്തേക്കുളള ഓടയുടെനിർമ്മാണം റോഡ് 

സൈഡ് ഉൾപ്പെടെ - രൂപ 2,87,000 
152 / 2008 - 09 - ടി പുറത്തേക്കു ളള വഴി 
പഞ്ചായത്ത് ഓഫീസ് സൈഡിലുളള 
സംരക്ഷണ ഭിത്തി ഉയർത്തലും റോഡ് 

വീതി കൂട്ടലും മറ്റും - രൂപ 3,00,000 
4 153/ 2008 - 09 - മുൻസിഫ് ആന്റ് മജിസ്ട്രേറ്റ് 

കോടതി, പീരുമേട് (പബ്ലിക് ആഫീസ്) 
തൊണ്ടി മുറിയുടെ ചോർച്ച പരിഹരിക്കലും 
മറ്റും - രൂപ് 3,00, 000 
5 154 / 2008 -09 - പി. ഡബ്ലു . ഡി . എ . ഇ . കാർട്ടേഴ്സ് 
( പുതിയത്) മഴവെള്ള സംഭരണിയിലേക്ക് പൈപ്പ് 
ലൈനുകളുടെ നിർമ്മാണവും മറ്റും രൂപ 60, 000 


ദർഘാസ് പരസ്യം 


7 ,500 


നമ്പർ ഡി2 - 559 / 92 . 


2009 ഫെബ്രുവരി 10 . 


7 ,500 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതു മ രാത്ത് വകുപ്പ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇടുക്കി താഴെപ്പറയുന്ന പ്രവർത്തി 
കൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ ദർഘാസ് ദിവസം വൈകുന്നേരം നാലുമണിവരെ 
സ്വീകരിക്കുന്നതും 4.30 - ന് ഹാജരായിട്ടുളള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 


1 ,500 


( 2 ) 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
ദ്രവ്യം 
രൂപ് 


1 14 / ഇഇ / 2008 - 09 - വണ്ണപ്പുറം മൃഗാശുപത്രി 

കെട്ടിട നിർമ്മാണം - രൂപ 10,00,000 


- 66/ എഇഇ/ 2008 - 09 - പുത്തൻകുരിശ് സബ് 
രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിന്റെ ഇടതു 
വശത്തുള്ള പ്രത്യേക അറ്റകുറ്റപ്പണികൾ - 
രൂപ് 3,00,000 


25,000 


7 , 500 


2 15 / ഇള/ 2008 - 09 - നെടുങ്കണ്ടംമൃഗാശുപത്രി 

കെട്ടിട നിർമ്മാണം - രൂപ് 15,00, 000 


37 ,500 


67 / എഇഇ / 2008- 09 - പുത്തൻകുരിശ് സബ് 
രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിന്റെ വലതു 
വശത്തുള്ള പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
രൂപ 2 ,80, 000 


7 ,000 


ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1- ന് രൂപ 
1,500 + 12.5 % വാറ്റ്, ക്രമനമ്പർ 2- ന് രൂപ 2,250 + 12.5 % വാറ്റ്. 

ദർഘാസ് തീയതി- -5 - 3- 2009. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 


| 68 | എ ഇ ഇ / 2 0 08 - 09 - കോല ഞ്ച രി യിൽ 
നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോടതി സമുച്ചയ 
ത്തിന്റെ മണ്ണ്പരിശോധനയും ടോട്ടൽ സ്റ്റേഷൻ 
ഉപയോഗിച്ചുള്ള സൈറ്റ് ഇൻവെസ്റ്റിഗേഷനും 
രൂപ് 75 ,000 


1,900 


6 


ദർഘാസ് ഫോറങ്ങളും മറ്റ് വിവരങ്ങളും ഈ ആഫീസിൽ 
നിന്ന് ദർഘാസ് ദിവസം 1 മണി വരെ രേ ഖാ മൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിൽ 
നില വി ലു ളള എല്ലാ നിയ മ ങ്ങളും ഈ ദർഘാ സിനും 
ബാധകമാണ് 


69/ എഇഇ / 2008 - 09 പെരുമ്പാവൂർ ഗവൺമെന്റ് 

പോളിടെക്നിക് കോളേജിന്റെ ഓപ്പൺ 
ഓഡിറ്റോറിയത്തിന്റെ പുനരുദ്ധാരണം - 
രൂപ് 1,50,000 


3 ,750 


7 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ബിൽഡിംഗ്സ് ഡിവിഷൻ, 
പൈനാവ്, ഇടുക്കി. 


70/ എഇഇ / 2008 - 09 - പെരുമ്പാവൂർ എക്സൈസ് 
റേഞ്ച് ഓഫീസിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടു 
ത്തുന്ന വേലകൾ - രൂപ 2,90,000 


7 ,250 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


ദർഘാസ് പ്രമാണത്തിന്റെ വില – ക്രമനമ്പർ 5 - നും 6 - നും 
രൂപ 400 + വി . നി ., മറ്റുള്ളവയ്ക്ക് രൂപ 600 + വി. നി . 


- ദർഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതി 
5 - 3 - 2009 . 


ദർഘാസ് പരസ്യം 


നമ്പർ 9 / എഇഇ/ 2008 - 09. 

2009 ജനുവരി 13 . 

| പ്രവൃത്തി തീർക്കേണ്ട കാലാ വധി -- കമ ന മ്പർ 6 - ന് 

30 ദിവസം, മറ്റുള്ളവയ്ക്ക് 45 ദിവസം. 
കേരള ഗവർണ്ണർക്കുവേണ്ടി പെരുമ്പാവൂർ കെട്ടിട വിഭാഗം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന ദർഘാസ് പ്രമാണങ്ങളും മറ്റ് രേഖകളും താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് താഴെ കാണിച്ചിരിക്കുന്ന തീയതിയിൽ പകൽ കാര്യാലയത്തിൽ നിന്നും ദർഘാസ് തീയതിക്ക് 7 ദിവസം 
4 മണി വരെ നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറു മുമ്പ് എല്ലാ പ്രവൃത്തി സമയങ്ങളിലും ദർഘാസ് ദിവസം ഒരു 
കാരിൽ നിന്നും ഓരോ പ്രവൃത്തിക്കും പ്രവൃത്തിയുടെ പേരു മണിവരെയും ലഭിക്കുന്നതാകുന്നു . നിശ്ചിത വില ( മടക്കി 
വിവരം പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തി മുദ്രവച്ച മൽസരം കൊടുക്കാത്തത്) രൊക്കം പണമായോ മണിയോർഡറായോ 
സ്വഭാവമുളള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസു അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ഫോറം ലഭിക്കുന്നതാണ്. 
കൾ നിശ്ചിത തീയ തിക്കും സമയത്തിനകവും തപാൽ നിരതദ്രവ്യം ട്രഷറിയിലോ അംഗീകൃത ബാങ്കുകളിലോ അട 
മാർഗ്ഗവും സ്വീക രി ക്കു ന്ന താ ണ് . അന്നേ ദിവസം യ്ക്കാവുന്നതാണ്. എന്നാൽ താഴെ പറയുന്ന ഓഫീസർക്ക് 
വൈകുന്നേരം 4 .30 - ന് താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറോ പിൻവലിക്കാൻ വേണ്ട അധികാരം രേഖപ്പെടുത്തി സ്റ്റാമ്പ് ഒട്ടിച്ച് 
അ ദ്ദേഹം അ ധി കാ ര പ്പെടു ത്തുന്ന മറ്റ് ഉദ്യോ ഗസ്ഥനോ ഒപ്പിട്ട രസീതുകൾ മാത്രമേ അംഗീകരിക്കപ്പെടുകയുളളു . 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ ദർഘാസ് കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസുകളോ 
തുറക്കുന്നതാണ്. 

ടൊപ്പം അൻപതു രൂപ വിലയുളള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക 

ഉടമ്പടിയും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടിയില്ലാത്ത 
- ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം ദർഘാസുകൾ നിര സി ക്കു ന്ന താ ണ് . ദർഘാസുകളെ 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ 

ചട്ടങ്ങളും വ്യവസ്ഥകളും ഈ ദർഘാസുകൾക്കും ബാധക 

മാണ്. നിർമ്മാണ പണിയുടെ നിശ്ചിത ശതമാനം ക്ഷേമനിധിയി 
1 64/എഇഇ / 2008-09 കോതമംഗലം പി. ഡബ്ല് . ഡി. 

ലേക്ക് അംശാദായമായി നൽകേണ്ടതുമാണ്. 
റസ്റ്റ് ഹൗസിന്റെ അറ്റകുറ്റപ്പണികളും 
പുനരുദ്ധാരണവും രൂപ 2,52,000 

6 , 300 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
2 65 / എഇഇ/ 2008 - 09 -പുത്തൻകുരിശ് സബ് 

എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
രജിസ്ട്രാർ ഓഫീസിന്റെറിക്കോർഡ്റൂമിന്റെ 

ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, അസിന്റ്എക്സിക്യൂട്ടീവ് 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ രൂപ 3,00,000 | 7 ,500 

പെരുമ്പാവൂർ. 

എഞ്ചിനീയർ. 
Gaz , No . 8/ 2009/DTP (PWD ) . 


- ( 1) 


TENDER NOTICE 


No. D6- 2900 /2008 . 

- 3rd February 2009. 
Competitive tenders in sealed covers superscribing 
the name of works are invited for and on behalf of the 
Governor of Kerala by the undersigned from eligible class 
of PWD Registered Contractors upto 4 p . m . on 5 - 3 - 2009 . 
Tenders will be opened by the Superintending Engineer or 
by the authorised Officers on the same day at 4 . 30 p . m . 
in the presence of available tenderers present. 

Tenders will be received through post only . The 
department will not be responsible for any delaly for the 
non receipt of tenders in time due to postal or any other 
delay. Tenders by courier service will not be accepted . 
Tender No . and Name of work with P . A . C . 

15/ 2008 - 09 - Deposit work -Improvements to 
Parking bay - Commercial Tax Check Post 
Manjeswaram near Km . 26 /00 of NH 17 — 

Rs. 89,00,000. 
E. M. D - Rs. 1, 80,000 . 
Cost of Tender documents — Rs. 13,400 + VAT. 
Time of completion — 3 months. 
Special Machineries required for the work : 


ആലേഖനം ചെയ്തിട്ടുള്ളതുമായ കവറുകളിൽ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 5 - 3 - 2009 - ന് വൈകു 

ന്നേരം 4 മണി വരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
-- വൈകുന്നേരം 4. 30 - ന് തത്സമയം ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസുകൾ തപാൽ 
വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. തപാൽ തകരാറുമൂലമോ 
മറ്റോ കാലതാമസം വന്നാൽ ഈ ഡിപ്പാർട്ട്മെന്റ് യാതൊരുവിധ 
മായ ഉത്ത ര വാ ദി ത്വവും ഏറ്റെടു ക്കു ന്ന ത ല്ല . 
കൊറി യർ സർവ്വീസ് വഴി ലഭിക്കുന്ന ദർ ഘാ സു കൾ 
സ്വീകരിക്കുന്നതല്ല. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും ഏക ദേശ 
അടങ്കൽ തുകയും - 15 / 2 0 08 - 09 - ഡിപ്പോ സിറ്റ് വർക്ക്- 
എൻ.എച്ച്. 17 - ൽ- കി . മീ . 26 /00- ൽ മഞ്ചേശ്വരം വാണിജ്യ 
നികുതി ചെക്ക് പോസ്റ്റ് പാർക്കിംഗ് ബേ നവീകരണം 
രൂപ 89,00,000. 

നിരതദ്രവ്യം- രൂപ 1,80 ,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 13,400 + വാറ്റ്. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 
ഈ പ്രവർത്തിക്ക് ആവശ്യമായ പ്രത്യേക യന്ത്ര സാമഗ്രികൾ. 
1. ഹോട്ട്മിക്സ് പ്ലാന്റ് 
2. വൈബ്രേറ്ററി റോളർ 
3. പേവർ ഫിനി ഷർ ഹൈ ഡാ സ്റ്റാറ്റിക്ക് 

സെൻസർകൺട്രോൾ ഉൾപ്പെടെ. 
4. ഫ്രണ്ട്എന്റ് റോളർ 
- 5. സ്മത്ത് വീൽഡ് റോളർ. 
ദർഘാസ് ഫോറ ങ്ങളും മറ്റു വിശ ദ വി വ ര ങ്ങളും 
കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ 
നിന്നും 27 - 2 - 2009 മുതൽ 4- 3 - 2009 ഉച്ചയ്ക്ക് 1 മണി വരെയും 
ദർഘാസ് ഫോറങ്ങളുടെ വില മണി ഓർഡറായോ രൊക്കം 
പണമായോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങളുടെ വില യാതൊരു കാരണവശാലും 
മടക്കി കൊടുക്കുന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം 

കൈമാറുവാൻ പാടുള്ളതല്ല. കേരള പൊതുമരാമത്തുവകുപ്പിൽ 
ദർഘാസിനെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ 
പ്രവർത്തിക്കും ബാധകമാണ്. ദർഘാസ് ദിവസം ഏതെങ്കിലും 
കാരണവശാൽ സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുകയാ 

ണ ങ്കിൽ തൊട്ടടുത്ത ദിവസം നിശ്ചിത സമയം വരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


| 1. H . M . Plant 
2 . Vibratory Roller 
3. Smooth wheeled roller 
4 . Paver finisher 
5. Front end loader 


Tender documents can be had from the Office of the 
undersigned from 27 -2 -2009 to 1 p . m . on 4 -3 - 2009 on 
payment of cost of tender documents (Non -refundable) by 
Money Order or in cash and on request in writing . The 
tenders not accompanied by the required E . M . D . 
pledged in favour of the undersigned and preliminary 
agreement on Stamp Paper worth Rs. 50 will not be 
considered . All other rules and conditions in force in 
Kerala P. W . D . will be applicable to this tender also . The 
conditions stipulated in G .. O . (P ) No . 84 /97/PW & T dated 
19 -7 - 1997 are applicable to this tender also . If the tender 
date happens to be a declared public holiday by the 
Government, the tender will be received by this Office on 
the next working day up to the same time as notified . 
The original receipt in respect of the purchase of tender 
schedule should be attached along with the tender. 


- ദ ർ ഘാ സി നൊപ്പം 50 രൂപയുടെമുദ്രപത്ര ത്തിന്റെ 
പിലി മി നറി എഗി മെന്റ് വയ്ക്കാത്ത ദ ർ ഘാ സു കൾ 
നിരസിക്കപ്പെടുന്നതാണ്. 

ദർഘാസ് പ്രമാണങ്ങൾ വാങ്ങിയതിനുള്ള രസീതിയുടെ 
അസ്സൽ ടെണ്ടറിനൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 


( Sd.) 
Superintending Engineer. 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി ദേശീയപാത കോഴിക്കോട് 
സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ താഴെ കൊടു ത്തി രി ക്കുന്ന 
( പവ്യ ത്തിക്ക് പൊതു മ രാ മത്ത് വകുപ്പിൽ അർഹ രാ യ 
രജി സ് ട്രേ ഷ നുള്ള അംഗീകൃത കരാ റു കാ രിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള മുദ്രവച്ചതും പ്രവർത്തിയുടെ പേര് 


Office of the 
Superintending Engineer , 
N . H . North Circle , 
Kozhikode . 
Phone/Fax : 0495 2722268 


ദർഘാസ് പരസ്യം 


- (3) 


നമ്പർ ഇ . എൽ. എസ്. ഡി / ടി എൻ/ 14 / 2008 - 09. 

2009 ഫെബ്രുവരി, 11. 


12 125/ 2008 - 09 - ടി സ്ത്രീകളുടെ സിംഗിൾ 

സെല്ലിലെ കേടു വന്ന വാൾ ഫാൻ മാറ്റി 
സ്ഥാപിക്കലും വൈദ്യുത അറ്റകുറ്റപ്പണികളും - 
രൂപ 14,959 


400 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ വിഭാഗം, കോഴിക്കോട് താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്ത ഇല ക് ടി ക്കൽ വിഭാഗം കരാറു കാ രിൽ 
നിന്നും ദർഘാസുകൾ 4- 3 - 2009 - ന് 4 മണിവരെ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


13 126 /2008 -09 - കോഴിക്കോട് ഐ . എം . സി. എച്ച്. 
പീഡിയാട്രിക്ക് ഒബ്സർവേഷൻ റൂമിന്റെ 
വൈദ്യുതീകരണം- രൂപ 14,967 


400 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


- (1) 


( 2) 


400 


1 114 / 2008-09 - കോഴിക്കോട് റീജിയണൽ സ്റ്റേഷനറി 
ഓഫീസിൽ കമ്പ്യൂട്ടറിനുവേണ്ടി പ്ലറ്റുകൾ 
സ്ഥാപിക്കൽ - രൂപ 28,185 


750 


14 127 / 2008 - 09 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് 

ഹോസ്പിറ്റൽ ഗോൾഡൻ ജൂബിലി ഓർത്തോ 
പീഡിക്ക് മിനി ഓഡിറ്റോറിയത്തിനുവേണ്ടി 
നിർമ്മിച്ച ടോയ്ലറ്റിന്റെയും, വാഷിംഗ് ഏരിയ 
യുടെയും വൈദ്യുതീകരണം -രൂപ 14,620 
15 128/ 2008 -09 - കോഴിക്കോട് സർക്കാർ ജനറൽ 

ആസ്പതിയിൽ 5 എച്ച്. പി. നോൺ ക്ലോഗ് 

പബ്ബ് സൈറ്റ് സ്ഥാപിക്കൽ- രൂപ 49,219 
16 129 / 2008-09 കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് 

ക്ലാസ്സ് മജിസ്റ്റേറ്റ് കോടതിയിലെ ഒന്നാം നില 
യിൽ പണിതീർത്ത പ്രോപ്പർട്ടി റൂം , അഡ്വക്കേറ്റ് 
ക്ലാർക്ക് റൂം ഇവയുടെ വൈദ്യുതീകരണം 
രൂപ 26,213 


1,250 


2 115 /2008-09 - കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ 
" ഇ ബ്ലോക്ക് ഗ്രൗണ്ട് ഫ്ളോറിലെ പ്രവേശന 
സ്ഥലത്തും സ്റ്റെയർകേസിലും പുനർ 
വൈദ്യുതീകരണം രൂപ 14,862 


400 


700 


3 116 / 2008 - 09 - ഗവ . ജനറൽ ആശു പ്രതി 
ഓപ്പറേഷൻ തീയേറ്റർ ഒന്നിലെ കേടുവന്ന 
മെയിൻ സ്വിച്ചും എം . സി . സി . ബി. കളും 
മാറ്റി സ്ഥാപിക്കൽ - രൂപ 12 ,812 


350 


17 130 / 2008 - 09 - കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ 
ഒന്നാം നില " ഡി ബ്ലോക്ക് വിജിലൻസ് 
ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിന്റെ പുനർ 
വൈദ്യുതീകരണം - രൂപ 39, 144 


4 


1,000 


| 117 / 2 0 0 8 - 0 9 - കോ ഴി ക്കോട് സർ ക്കാ ർ 
മാനസികാരോഗ്യ കേന്ദ്ര ത്തിലെ ഗ്രൗണ്ട് 
ഫ് ളാറി ല പ വി ലി യ ൻ വാ ർ ഡ് - 9 
(പുരു ഷൻമാർ ) , ഡോർമിറ്ററി രണ്ട്എന്നിവിട 
ങ്ങളിലെ കേടുവന്ന സീലിംഗ് ഫാനുകൾ 
മാറ്റി സ്ഥാപിക്കൽ - രൂപ 14 ,472 


കരാറുകാരുടെ യോഗ്യത - എല്ലാ വിഭാഗവും. 


400 


5 118 /2008- 09 ടി ഡോർമിറ്ററി ഒന്ന് എന്നിവിട 

ങ്ങളിലെ ടി - രൂപ 14 ,472 


400 


6 119/ 2008 - 09 ടി വാർഡ്- 9 ഗ്രൗണ്ട് ഫ്ളോറിലെ 

ഡെനിംഗ് ഹാളിലെ കേടുവന്ന കേബിൻ 
ഫാൻ മാറ്റി സീലിംഗ് ഫാൻ മാറ്റി സ്ഥാപി 
ക്കൽ - രൂപ 14,964 


400 


ദർഘാസുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള കരാറുകാർ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന നികുതിയും 
(രൂപ 300 + വാറ്റ്) ചേർത്ത് ദർഘാസ് പ്രമാ ണ ങ്ങൾക്കായി 
കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്ക് ഡിവിഷനിൽ 
3-3- 2009, 1 മണി വരെ അപേക്ഷിക്കാവുന്നതാണ്. ദർഘാസിന്റെ 
കൂടെ 50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റും 
പ്രവർത്തിക്കുവേണ്ട നിരതദ്രവ്യവും അടക്കം ചെയ്ത ദർഘാസുകൾ 
4- 3-2009, 3. 30 - നു മുൻപായി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 
അല്ലാത്തവ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
പൊതുമരാമത്ത് വകുപ്പിലെ പ്രവർത്തികളെ സംബന്ധിച്ച് 
മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിന് ബാധ ക മാ യി രി ക്കും . 
ദർഘാസുകൾ കരാറുകാരുടെയോ അവരുടെ അധികാ ര 

പ്പെ ടു ത്തിയ പതി നി ധി ക ളു ടെയോ സാന്നിദ്ധ്യ ത്തിൽ 
4 -3 - 2009, 4 മണിക്ക് തുറക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 
ഈ ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. എല്ലാ പ്രവൃത്തികളും ഇരുപത് 
ദിവസത്തിനകം ചെയ്ത് തീർക്കേണ്ടതാണ്. 


7 120/ 2008 -09 ടി ഒ. പി. ബ്ലോക്കിൽ തെരുവ് 

വിളക്ക് സ്ഥാപിക്കൽ - രൂപ 14 , 935 


400 


8 121/ 2008 - 09 ടി നിംഹാൻസ് വാർഡ് 3, 6 
എന്നിവിടങ്ങളിലെ കേട് വന്ന തെരുവ് 
വിളക്ക് മാറ്റി സ്ഥാപിക്കൽ - രൂപ 14,966 


400 


350 


9 122 / 2008 -09 ടി വാർഡ് ഒന്ന് ( സ്ത്രീകൾ) - ലെ 

കേട് വന്ന സീലിംഗ് ഫാനുകൾ മാറ്റി 

സ്ഥാപിക്കലും, അറ്റകുറ്റപ്പണികളും രൂപ 13,834 
10 123 / 2008- 09 - ടി പുതുതായി രൂപപ്പെടുത്തിയ 

ഒ. പി. ബ്ലോക്കിലെ പുനർ വൈദ്യുതീകരണം - 

രൂപ് 14, 864 
11 124 / 2008 -09- ടി മെഡിക്കൽ റിക്കാർഡ് 

ലൈബ്രറിയുടെ വൈദ്യുതീകരണം- രൂപ 14 ,768 


400 


- അസി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഇലക്ട്രിക്കൽ വിഭാഗം, 
സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്- 673 020. 
ഫോൺ: 0495 2371857 . 


( ഒപ്പ്) 
അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


400 


ദർഘാസ് പരസ്യം 


കമ 


നിരതദ്രവ്യം 


നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

( 2 ) 


രൂപ 


- (1) 


(3 ) 


നമ്പർ ഡി .4/ ടി. എൻ./ 418 / 2008. 

2009 ഫെബ്രുവരി 9. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യർ, റോഡ് സ് സബ് ഡിവി ഷൻ, കൊടു വള്ളി 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുളള 
കരാറുകാരിൽ നിന്നും മുദ്രവച്ചതും മൽസരാടിസ്ഥാനത്തി 
ലുളളതുമായ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


1, 750 


ക്രമ 

പ്രവൃത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

- രൂപ 
1 നെല്ലാങ്കണ്ടിഎളേറ്റിൽ വട്ടോളി റോഡിൽ 

നെല്ലാങ്കണ്ടി പാലത്തിന്റെ പരിപാലന 
പ്രവൃത്തികൾ - രൂപ 38 ,961 

1,000 
കൂംപാറ ആനക്കല്ലുംപാറ അകംപുഴ കക്കാടം 
പൊയിൽ റോഡ് കി. മീ . 0/ 00 മുതൽ 1/200 
വരെ കേടുപാട് തീർക്കൽ - രൂപ 1,80,000 

4 , 500 


പ്രത്യേക അടിയന്തിര റിപ്പയർ പ്രവൃത്തികൾ 
കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ 
മേൽക്കൂ രയുടെ ചോർച്ച നിവാരണ് 
പ്രവൃത്തി- രൂപ 1, 00,000 

2 , 500 
നാദാപുരം മുൻസിഫ് ക്വാർട്ടേഴ്സിന്റെ 
പെയിന്റിംഗ്, ഡ്രയിനേജ് നിർമ്മിക്കൽ - 
രൂപ 70, 000 
വടകര താലൂക്ക് ആഫീസിലെ ഇലക്ഷൻ 
അനക്സ് ബിൽഡിംഗിൽ റാക്ക്സജ്ജമാക്കൽ, 
നിലം, സീലിംഗ് എന്നിവ റിപ്പയർ - 
രൂപ് 70 ,000 
വടകര മിനി സിവിൽ സ്റ്റേഷൻ താലൂക്ക് 
ഇൻഡസ്ട്രിയൽ ആഫീസിന്റെ മുറി 
വേർതിരിക്കുന്ന പ്രവൃത്തി- രൂപ 70,000 1,750 
വടകര റസ്റ്റ് ഹൗസിൽ കുഴൽകിണർ 
നിർമ്മാ ണം , ഗാർഡ് റൂം റിപ്പയർ 
തുടങ്ങിയവ - രൂപ 70,000 

1,750 
വാർഷിക അറ്റകുറ്റ പ്രവൃത്തികൾ 


1, 750 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1 - ന് -രൂപ 
300 + വി . നി ., ക്രമനമ്പർ 2 - ന് രൂപ 400 + വി . നി . 


-- ദർഘാസ് പമാ ണ ങ്ങ ളുടെ വില്പന തീയ തിയും 
സമയവും - 6 -3 - 2009 ഉച്ചയ്ക്ക് 1 മണിവരെ. 


-- ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയും സമയവും 
6 - 3 - 2009 വൈകുന്നേരം 4 മണി വരെ. 


550 


140 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 6 - 3- 2009 
വൈകുന്നേരം 4.30 മണിക്ക്. 


1, 000 


പ്രവൃത്തി പൂർത്തിയാക്കേണ്ട കാലാവധി ക്രമനമ്പർ 1- ന് 
1 മാസം, ക്രമനമ്പർ 2 - ന് 2 മാസം. 


2,000 


പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധി 
ക്കുന്ന എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധക 
മായിരിക്കുന്നതാണ്. 

- കൂടുതൽ വിവരങ്ങൾ താഴെ ഒപ്പ് വച്ചിട്ടുളള ഉദ്യോഗ 
സ്ഥന്റെഓഫീസിൽ നിന്നും പ്രവൃത്തി സമ യ ങ്ങ ളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


650 


650 


1,550 


വടകര ആന്റി ഡിസാസ്റ്റർ ഷെൽട്ടർ 
കെട്ടിടം - രൂപ 22,000 
ഇ ല ക ൻ അ നക് സ് ബിൽ ഡിം ഗ് 
വടകര - രൂപ 5,500 
- ഗവ. കോളേജ്മടപ്പള്ളി സ്റ്റാഫ് ക്വാർട്ടേഴ്സ് V 
(10 എണ്ണം) - രൂപ 39,000 
ഗവ . കോളേജ് മടപ്പള്ളിയിലെ സ്റ്റാഫ് 
ക്വാർട്ടേഴ്സ് IV (15 എണ്ണം) - രൂപ 80,000 
ഗവ. കോളേജ് മടപ്പള്ളിയിലെ സ്റ്റാഫ് 
ക്വാർട്ടേഴ്സ് VI (5 എണ്ണം), ക്വാർട്ടേഴ്സ് VII 
(ഒരെണ്ണം) - രൂപ 26,000 
റോഡ്സ് സബ് ഡിവിഷൻ ആഫീസ് 
കെട്ടിടം - വടകര - രൂപ 25, 000 
വടകര - കോടതി കോംപ്ളക്സസ് ( 

ഈസ്റ്റേൺ 
ബ്ലോക്ക്) - രൂപ 62,000 
വടകര കോടതി കോംപ്ളക്സ് (വെസ്റ്റേൺ 

ബ്ലോക്ക്) രൂപ 97,000 
- മിനി സിവിൽ സ്റ്റേഷൻ - വടകര 
രൂപ 1,05, 000 
ജുഡീഷ്യൽ ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് - 
വടകര രൂപ് 21,000 
സബ്ജയിൽ കെട്ടിടം - വടകര - രൂപ 19,000 
മിനി സിവിൽ സ്റ്റേഷൻ കൊയിലാണ്ടി - 
രൂപ 70,000 
ആന്റി ഡിസാസ്റ്റർ ഷെൽട്ടർ കെട്ടിടം 

കൊയിലാണ്ടി- രൂപ 7 ,000 
- എം . എം . കോർട്ട് കെട്ടിടം - പയ്യോളി 
രൂപ് 20,000 

കോടതി കോംപ്ലക്സ് കെട്ടിടം കൊയിലാണ്ടി - 
രൂപ് 40 ,000 


അസി. എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
റോഡ്സ് സബ് ഡിവിഷൻ, 
കൊടുവളളി. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


2 , 450 


2 , 650 


550 


ദർഘാസ് പരസ്യം 


500 


1,750 


175 


നമ്പർ ഡി1- ടി .എൻ. 94. 

2009 ഫെബ്രുവരി 2. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട വിഭാഗം ഉപകാര്യാലയം, കൊയിലാണ്ടി 
താഴെ പറയുന്ന പ്രവൃ ത്തി കൾക്ക് 3 - 3 - 2009 , 4 - 3 - 2009 
തീയതികളിൽ വൈകുന്നേരം 4 മണിവരെ യോഗ്യതയുള്ള 
കരാറുകാരിൽ നിന്ന് മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേരെഴുതിയ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . അന്നേ ദിവസം 4.30 മണിക്ക് ഹാജരുള്ള കരാറു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


500 


1,000 


- (1) 


- ( 3) 


650 


22 


650 


23 


450 


(2) 

ലേലപ്പരസ്യം 
21 റോഡ്സ് സബ്ഡിവിഷൻ ആഫീസ് കെട്ടിടവും 

നമ്പർ എ1-എസ്. ആർ./07. 

2009 ഫെബ്രുവരി 5. 
റോഡ് സെക്ഷൻ ആഫീസ് കെട്ടിടവും 

-- പൊതു മ രാ മത്ത് നിരത്ത് വിഭാഗം കൽപ്പറ്റ സബ് 
കൊയിലാണ്ടി - രൂപ 25,000 

ഡിവിഷനു കീഴിലുള്ള താഴെ കാണിച്ചിട്ടുള്ളതുമായ മരം മുറിച്ച് 
റോഡ് സെക്ഷൻ ആ ഫീസ് ആന്റ് 

നീക്കുന്നതിന് താഴെ പറഞ്ഞിട്ടുള്ള സ്ഥലത്തും സമയത്തും 
ബിൽഡിംഗ് സ് സെക്ഷൻ ആഫീ സ് 

കൽപ്പറ്റ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് 
ബാലുശ്ശേരി - രൂപ 25,700 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
റോഡ് സെക്ഷൻ ആ ഫീസ് ആന്റ് 

ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത വിൽക്കുന്നതാണ് 
ബിൽഡിംഗ് സ് സെക്ഷൻ ആഫീ സ് 

ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ താഴെ പറഞ്ഞിരി 
കെട്ടിടം - കുറ്റ്യാടി- - രൂപ 17 ,000 

ക്കുന്നതുപകാരമുള്ള നിരതദ്രവ്യം ലേലത്തിനു മുൻപായി കെട്ടി 
പേരാമ്പ്ര കോടതി കെട്ടിടം രൂപ 35,000 900 

വയ്ക്കേണ്ടതാണ്. കൂടുതൽ സംഖ്യയ്ക്ക് ലേലം വിളിക്കുന്ന 
പേരാമ്പ്ര സി . കെ . ജി. മെമ്മോറിയൽ 

അളുടെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 
കോളേജ്, കൊയിലാണ്ടി-രൂപ 1,10 ,000 

ലേല സംഖ്യയും 12. 5 % (പ്രന്തണ്ടര ശതമാനം) വിൽപ്പന 
| 2 ,750 

നികുതിയും അന്നേ ദിവസം തന്നെ അടയ്ക്കേണ്ടതുമാണ്. 
SARBTM ഗവ. കോളേജ് കൊയിലാണ്ടി - 
രൂപ 1,10,000 

2 ,750 

- ഇന വിവരം – വീട്ടിമരം - കണിയാമ്പറ്റ-മീനങ്ങാടി റോഡിൽ 
27 ഗവ . കോളേജ് മൊകേരി - രൂപ 1,20,000 - 3, 000 

കി . മീ . 3/ 200 - ൽ നിൽക്കുന്നത്. 

നിരതദ്രവ്യം - 2,000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില - ക്രമനമ്പർ 6, 7 , 8, 10 , 
11 , 15 , 16, 18 , 19 , 20 , 21, 22 , 23, 24 ഇവയ് ക്ക് 

ലേലസ്ഥലം- മരം നിൽക്കുന്ന സ്ഥലം. 
രൂപ 300 + വി . നി ., മറ്റുള്ളവയ്ക്ക് രൂപ 400 + വി . നി . 

തീയതി - 6 - 3- 2009. 
ദർഘാസ് ഫോറം വിൽപ്പന തീയതിയും സമയവും 

ലേലത്തിൽ പങ്കെടുക്കുവാൻ മുദ്രവച്ച ക്വട്ടേഷനുകളും 
ക്രമനമ്പർ 1 മുതൽ 14 വരെ 3 - 3- 2009 ഉച്ചയ്ക്ക് 1 മണി വരെ, 
കമനമ്പർ 15 മുതൽ 27 വരെ 4 - 3 - 2009 ഉച്ചയ്ക്ക് 1 മണി 

സമർപ്പിക്കാവുന്നതാണ്. ക്വട്ടേഷനോടൊപ്പം കൽപ്പറ്റ നിരത്ത് 
വരെ. 

വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 

മാറ്റാ വു ന്ന നിശ്ചിത സംഖ്യ ക്കു ളള നിരതദവ്യം ബാങ്ക് 
കാലാവധി - 1 മാസം. 

ഡെപ്പോസിറ്റായി അടക്കം ചെയ്ത് ലേല ദിവസത്തിന്റെ 
ദർഘാസ് ( പമാ ണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും -- തലേദിവസം നാല് മണിക്ക് മുൻപായി ഈ ഓഫീസിൽ 
കൊയിലാണ്ടി കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

ലഭിക്കേണ്ടതാണ്. ലേലം കഴിഞ്ഞതിനുശേഷം ക്വട്ടേഷനുകൾ 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്ന് നിശ്ചിത തീയതിക്ക് 

തുറക്കു ന്നതും ക്വട്ടേഷൻ സംഖ്യയോ, ലേല സംഖ്യയോ 
ഒരാഴ്ച മുമ്പ് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ദർഘാസ് 

ഏതാണോ കൂടുതൽ എന്ന് പരിശോധിച്ച് ലേലം താൽക്കാലിക 
പമാണ ത്തിന്റെ വിലയും വിൽപ്പന നികുതിയും രൊക്കം 

മായി ഉറപ്പിക്കുന്നതാണ്. നിരതദ്രവ്യം അടക്കം ചെയ്യാത്ത 
പണമായോ മണിയോർഡറായോ അടച്ച് രേഖാമൂലം ആവശ്യ 

ക്വട്ടേഷനുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 
പ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില 
യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. 50 രൂപ - പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുളള എല്ലാ ലേല 
വിലയുള്ള മുദ്രപത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ തയ്യാറാക്കിയ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 
പ്രാഥമിക കരാർ ഒപ്പിട്ട് അടക്കം ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ - ലേലം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ 
നിര സി ക്കു ന്ന താ യി രി ക്കും . കേരള പൊതു മ രാ മത്ത് പ്രവൃത്തി സമയങ്ങളിൽ ലഭ്യമാകുന്നതാണ്. 
വകു പ്പിലെ ദർഘാ സു കൾ സംബ ന്ധിച്ചുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, 

- ( ഒപ്പ്) എഞ്ചിനീയറുടെ കാര്യാലയം, 

അസിസ്റ്റന്റ് 
കെട്ടിട വിഭാഗം ഉപകാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

നിരത്ത് വിഭാഗം, 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ 
കൊയിലാണ്ടി. 

എഞ്ചിനീയർ. കൽപ്പറ്റ 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


